Regn . No. KERBIL / 2012 / 45073 

dated 5 -9 - 2012 with RNI 
Reg. No. KL / TV( N )/634/2015 - 17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


GOVERN 


കേര 


- 


രള സർക്ക 
VIMENT OF 


ക്കാർ ? 
KERALA 


PA 


- 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2017 ഏപ്രിൽ 25 
25th April 2017 

1192 മേടം 12 
12th Medam 1192 


നമ്പർ 


Vol. VI 


Thiruvananthapuram , 

Tuesday 


- No. 1 17 


No . 


1939 വൈശാഖം 5 
5th Vaisakha 1939 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmer s 

Welfare Department 


ടെണ്ടർ നോട്ടീസ് 
നമ്പർ സി .എൻ. പി / 8 / 2017 - 18 / 1. 

2017 മാർച്ച് 25. 
പരപ്പനങ്ങാടി കോക്കനട്ട് നഴ്സറിയിൽ നിന്നും 2017 - 18 
വർഷത്തിൽ വിവിധ നടീൽ വസ്തുക്കൾ ഫാമിലെ സീനിയർ 
കൃഷിഓഫീസറുടെ നിർദ്ദേശാനുസരണം കൃഷിഭവനുകളി 
ലേക്കും മറ്റു കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചുകൊടുക്കുന്നതിന് 
ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി സ്വകാര്യ 
ലോറികൾ വാടകയ്ക്ക് നൽകു വാൻ തയ്യാറുള്ള ലോറി 
ഉട മ ക ളിൽ നിന്നും മത്സര സ്വഭാ വമുള്ള ടെണ്ട റു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

വാഹ ന ത്തിന് റണ്ണിങ്ങ് കിലോമീറ്ററിന് എല്ലാ 
താരീഫുകളും നികുതിയും ഉൾപ്പെടെയുള്ള വാടക യാണ് 
ടെണ്ടറിൽ രേഖപ്പെടുത്തേണ്ടത്. 5 ടൺ ഭാരം വഹിക്കുന്ന 
ലോറിയുള്ള ഉട മ ക ളും , 2 . 5 ടൺ ഭാരം വഹി ക്കു ന്ന 
ലോറിയുള്ള ഉടമകളും പ്രത്യേകം പ്രത്യേകം ടെണ്ടറുകളും 
നിരതദ്രവ്യ വും അട യ് ക്കേ ണ്ട താ ണ് . ടെണ്ടർ ഫോറം 
2017 മേയ് 8 -ാം തീയതി പകൽ 4 മണി വരെ കോക്കനട്ട് 


നഴ്സറിയിൽ നിന്ന് ലഭിക്കുന്നതും 2017 മേയ് 9 - ന് പകൽ 
4 മണി വരെ സ്വീകരിക്കുന്നതുമാണ്. 2017 മേയ് 10 - ന് പകൽ 
11 മണിക്ക് സന്നിഹിതരായ ടെണ്ടറുകാരുടെ സാന്നിധ്യത്തിൽ 
ടെണ്ടർ തുറക്കു ന്ന തു മാ ണ് . ടെണ്ടർ ഫോറത്തിന്റെ വില 
- 400 + 5 % വാറ്റ് ആണ്. ടെണ്ടറിൽ പങ്കെടുക്കുന്നയാൾ 
നിരതദ്രവ്യമായി - 2,000 വീതം പണമായോ പരപ്പനങ്ങാടി 
സീനി യർ കൃഷി ഓഫീസറുടെ പേരിൽ എസ്. ബി . ടി . 
പരപ്പനങ്ങാടി ശാഖയിൽ നിന്നും മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ആയോ നൽകാവു ന്ന താണ്. റോഡ് മാർഗ്ഗമുള്ള ഏറ്റവും 
കുറഞ്ഞ ദൂര മ നു സ രിച്ചുള്ള റണ്ണിങ്ങ് കിലോമീറ്ററിനുള്ള 
വാടക യാണ് അനു വാദിക്കുക. ഏറ്റവും കുറഞ്ഞ നിരക്ക് 
രേഖപ്പെടുത്തിയ ടെണ്ടർ താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, 
- മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അംഗീകാരത്തിന് 
വിധേ യ മായി ഉറ പ്പി ക്കു ന്ന തു മാ യി രി ക്കും . ടെണ്ടർ 
അംഗീക രിക്കു ന്ന തി നും , കാരണം കാണിക്കാതെ തന്നെ 
- നിരാകരിക്കുന്നതിനും ഉള്ള പരിപൂർണ്ണ അധികാരം മലപ്പുറം 
ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിക്ഷിപ്തമായിരിക്കും. 


119 


KERALA GAZETTE 

| [ PART III 
- സാ ധ ന ങ്ങ ൾ വിത ര ണം നട ത്തു ന്ന തിന് ഉത്തരവ് കാലാവധി 31- 3 - 2018 വരെ ആയിരിക്കും. ഇൻകം ടാക്സ് 
കിട്ടിയാലുടൻ ആവശ്യാനുസരണം ലോറി ലഭ്യമാക്കി നടീൽ അതാത് സമയത്ത് നിലവിലുള്ള നിരക്ക് പ്രകാരം ബില്ലിൽ 
വസ്തു ക്കൾ യാതൊരു കേടും കൂടാതെ നിർദ്ദിഷ്ട നിന്ന് കുറവ് ചെയ്യുന്നതാണ്. കാലാകാലങ്ങളിൽ സർക്കാർ 
സ്ഥലങ്ങളിൽ ഏറ്റവും കുറവ് ദൂരത്തിലൂടെ എത്തിക്കേണ്ടതാണ്. 

- ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ക്രമീകരണങ്ങളും മറ്റും കാരണം 
വാഹ ന ത്തിന്റെ ഉട മ സ്ഥത സർട്ടി ഫിക്ക റ്റിന്റെ പകർപ്പ് 

ലോറി വാടക നൽകുവാൻ കാലതാമസം നേരിട്ടാൽ യാതൊരു 
(RC, Insurance, Permit ) ടെണ്ടറിന്റെകൂടെസമർപ്പിക്കേണ്ടതാണ്. കാരണവശാലും പലിശ നല്കുന്നതല്ല. പ്രസ്തുത ടെണ്ടർ 
ലോറിക്ക് സാധനം ഇറ ക്കു ന്ന തിനും കയറ്റു ന്ന തിനും 

ദിവസം അവധിയായി പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത പ്രവർത്തി 
കാലതാമസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോറിയിൽ നിന്ന് 

ദിവസം നിശ്ചിത സമയത്ത്തന്നെ ടെണ്ടർ നടത്തുന്നതാണ്. 
മുഴുവൻ സാധനങ്ങൾ ഇറക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ 

മറ്റെല്ലാ സർക്കാർ നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമാണ്. 
വാഹനം അടുത്തുള്ള ഫാമിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. 

കൂടുതൽ വിവരങ്ങൾ കോക്കനട്ട് നഴ്സറി ഓഫീസിൽ ഓഫീസ് 
ആവശ്യാനുസരണം വാഹനങ്ങൾ ലഭ്യമാക്കാതെ നടീൽ 

സമയങ്ങളിൽ അന്വേഷിച്ചാൽ മതിയാകും. 
വസ്തു ക്ക ളുടെ നീക്കം തട സ്സ പ്പെ ടാൻ ഇട യാ യാൽ 
സർക്കാരിനുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും കരാറുകാരൻ 
ഉത്തരവാദിയായിരിക്കുന്നതും, അതിൻപ്രകാരമുള്ളനഷ്ടപരിഹാര 

പരപ്പനങ്ങാടി കോക്കനട്ട് നഴ്സറി, 
തുക ടിയാളിൽ നിന്നും ഈടാക്കുന്നതുമാണ്. കരാറിന്റെ മലപ്പുറം. 

സീനിയർ കൃഷിഓഫീസർ. 


( ഒപ്പ്) 


120 


